GOVERNMENT 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL / TV ( N ) /634/2018-20 


കാ 


സം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 സെപ്റ്റംബർ 15 
15th September 2020 

1196 ചിങ്ങം 30 
30th Chingam 1196 


36 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 24 
24th Bhadra 1942 


PART III 


Commissionerate of Land Revenue 


15th SEPT . 2020 ] 


COMMISSIONERATE OF LAND REVENUE 


6269 


( 5) 


നമ്പർ എഫ്1-5635 2020. 


2020 ജൂൺ 15 . 


താടു പുഴ 

താ ലൂ ക്കിൽ കരി മണ്ണൂർ വില്ലേ ജിൽ 
പുത്തൻകുളത്തിൽ വീട്ടിൽ ഔസേഫ് ലൂക്ക എന്ന യാൾ 
28-9-2004 -ാം തീയതി മരിച്ചുപോയതിനാൽ പരേതന്റെ മകൻ 
ജോഷി ലൂക്കോസ് സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ ടി ഔസേഫ് ലൂക്ക എന്നയാൾ 
28 -9-2004 -ാം തീയതി മരിച്ചതായും താഴെ പറ യു ന്ന വർ 
മാത്രമാണ് പരേതന്റെ അവകാശികളെന്നും അറിവായിരിക്കുന്നു . 


പ ര ത യാ യ മായ മോൾ 

എബ് ഹാം എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹ ചര്യ ത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേ പ മുള്ള പക്ഷം കക്ഷികൾ ആയത് 
ടി പരസ്യം കേരള ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജ രായി 

രേഖാ മൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


താലൂക്കാഫീസ്, 
ഇടുക്കി 


( ഒപ്പ് ) 
തഹശീൽദാർ. 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


ERNAKULAM DISTRICT 

Kanayannur Taluk 


1 


മേരി ലൂക്ക് 


ഭാര്യ 


83 


2 


മകൻ 


58 


പരസ്യം 


3 


55 


ജോയി ലൂക്കോസ് 
ജോളി ലൂക്കോസ് 
ജോഷി ലൂക്കോസ് 
ജോമി ലൂക്കോസ് 


( 1 ) 


4 


51 


നമ്പർ എ5-9369 2020 . 


2020 ജൂൺ 16 . 


5 


47 


നട മ 


മേൽ വിവരിച്ചവർ മാത്രമാണ് അവകാശികൾ എന്നു 
കാണിക്കുന്ന സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആ ക്ഷേ പ മുള്ള പക്ഷം ആയത് ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജ രായി സമർപ്പിക്കേണ്ട താണ്. താമസിച്ചോ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


ക ണ യ നൂർ താ ലൂ ക്കിൽ നടമ വില്ലേ ജിൽ 
ദേശത്ത് സമൂ ഹ മഠം വീട്ടിൽ രാമ സ്വാമി 

എന്നയാൾ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. പരേതന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ ജയശ്രീ, സി. ആർ. 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർവഴി അന്വേഷണം 
നടത്തിയതിൽ ടിയാൻ 4-4-2020 -ാം തീയതി മരിച്ചുപോയെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണു 
ള്ളതെന്നും അറിയുന്നു . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബം 


താലൂക്കാഫീസ്, 


( ഒപ്പ് ) 
തഹശീൽദാർ. 


തൊടുപുഴ. 


1 


43 


2 


45 


Idukki Taluk 


ജയശ്രീ, സി . ആർ . 

മകൾ 
രാജലക്ഷ്മി, സി. ആർ. 
മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


പരസ്യം 


നമ്പർ എ3-7767 / 2020 . 


2020 ആഗസ്റ്റ് 19 . 


( 2 ) 


നമ്പർ എ5-88021 2020. 


2020 ജൂൺ 16 . 


അവ കാശ 


ഇടുക്കി താലൂക്കിൽ അയ്യപ്പൻകോവിൽ വില്ലേജിൽ മേരിക്കുളം 
കരയിൽ കുന്നു പു റത്ത് വീട്ടിൽ മായമോൾ എ ബഹാം 
18 - 7 - 2020 -ൽ മരിച്ചു പോ യിട്ടു ള്ള താ ണെന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കാണിച്ച് ടിയാളുടെ ഭർത്താവ് 
ജോസ് ആന്റണി ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്, ടി അപേക്ഷ അയ്യപ്പൻകോവിൽ 
വില്ലേ ജാ ഫീസർ മുഖേന അവകാശ വിചാ ര ണ നട ത്തി 
വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ മായമോൾ എബ്രഹാം 
18-7-2020 - ൽ മരിച്ചുപോയതായും അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക ണ യ നൂർ താ ലൂ ക്കിൽ കാക്ക നാട് വില്ലേ ജിൽ 
കാക്ക നാട് ദേശത്ത് ചിറക്ക പ്പടി വീട്ടിൽ രെജു , സി . സി . 
എന്നയാൾ മരണപ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ രമ്യ , വി . ആർ . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
15 - 1- 2 0 2 0 - ാം തീയ തി മ രി ച്ചു പോ യെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


പേര് 


പേര് 


വയസ് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


കമ 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


34 


1 


ജോസ് ആന്റണി 


ഭാര്യ 
മകൻ 


ഭർത്താവ് 


59 


രമ്യ , വി . ആർ . 
അശ്വിൻ , സി . ആർ . 
ആദിത്യൻ , സി , ആർ, 


2 


10 


2 


പണവ് ജെ . കുന്നുംപുറം 


മകൻ 


23 


3 


3 


3 


155 


15th SEPT . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


6270 


( 5 ) 


നമ്പർ എ5-881012020 . 


2020 ജൂൺ 16 . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


( 3 ) 


കണ യന്നൂർ താലൂക്കിൽ നടമ വില്ലേജിൽ എരൂർ 
ദേശത്ത് പനുംപറമ്പിൽ വീട്ടിൽ സി . എം . ചന്ദ ൻ 
എന്നയാൾ മരണപ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
മകൻ രതീഷ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ വില്ലേജാഫീസർ 
വഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 23-6-2019 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്ന പേരുകാരാണുള്ളതെന്നും അറിയുന്നു . 


നമ്പർ എ5-8917 | 2020 . 


2020 ജൂൺ 16 . 


ക്രമ 


പേര് 


കണ യ നൂർ താലൂക്കിൽ മുള വുകാട് വില്ലേജിൽ 
പനമ്പുകാട് ദേശത്ത് പടന്നത്തറ വീട്ടിൽ വിജയൻ , പി . എം . 
എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ള താ ണ് . പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാ ര്യ തിയ ശരി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 

തീയ തി മ രി ച്ചു പോ യെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബം 


8 - 12 - 2018- ാം 


1 


ബേബി ചന്ദൻ 


ഭാര്യ 


11 


2 


രഗുലൻ 


മകൻ 


56 


3 


രജനി 


മകൾ 


54 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


4 


രജൻ 


മകൻ 


52 


5 


രമ 


മകൾ 


50 


1 


തിയേശ്വരി 


ഭാര്യ 


49 


2 


മകൻ 


28 


6 


രമേശൻ 


മകൻ 


17 


അഖിൽ , പി . വി . 
ആതിര വിജയൻ 


3 


മകൾ 


24 


7 


രതീഷ് 


44 


8 


രേഖ 


മകൾ 


42 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ എ5-8879 2020 . 


2020 ജൂൺ 16 . 


( 6 ) 


നമ്പർ എ5-8627 2020. 


2020 ജൂൺ 16 . 


മ 0 0 


കണയന്നൂർ താലൂക്കിൽ കണയന്നൂർ ഗ്രൂപ്പ് വില്ലേജിൽ 
കുരീക്കാട് ദേശത്ത് പുളിപ്പറമ്പിൽ വീട്ടിൽ ശശിധരൻ, പി . ആർ . 
എന്നയാൾ മരണപ്പെട്ടു പോ യിട്ടു ള്ള താ ണ് . പരേതന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ 
ഭാര്യ പത്മിനി സമർപ്പിച്ച 

അപേ ക്ഷ യിൻ മ ൽ 
വില്ലേജാഫീ സർവഴി അന്വേഷണം നട ത്തിയതിൽ ടിയാൻ 
23 - 4- 2017 -ാം തീയതി മരിച്ചു പോയെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന പേരുകാരാണുള്ളതെന്നും 
അറിയുന്നു . 


കണയന്നൂർ താലൂക്കിൽ കുമ്പളം വില്ലേജിൽ കുമ്പളം 
ദേശത്ത് ശിവ ക്യ പ് അ ണ്ടി പ്പിള്ളിൽ 

വീട്ടിൽ 
എ . പി . അനന്തരാമൻ എന്നയാൾ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ്. 
പരേതന്റെ അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
പരേതന്റെ ഭാര്യ ആർ. പേമാവതി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
1 - 4- 20 20 - ാം തീയ തി മ രിച്ചു പോയെന്നും പരേതന്റെ 
അവകാശിയായി 

പറയു ന്നവ രാ ണു ള്ള ത ന്നും 
അറിയുന്നു . 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബന്ധം 


താഴ 


1 


പത്മിനി 


61 


ഭാര്യ 
മകൻ 


2 


40 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 


മകൾ 


37 


ബം 


അനൂപ് 
അജു 
ആകാശ്, പി . എസ് . 
ഭവാനി 


4 


മകൻ 


29 


ആർ, പമാവതി 


ഭാര്യ 


60 


5 


മാതാവ് 


80 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശികളെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 


മേൽപ്പറഞ്ഞവരാണ് പരേതന്റെ അവകാശിയെന്നുള്ളതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കണയന്നൂർ തഹശീൽദാർ 
മുമ്പാകെ ഹാജ രാ കേണ്ടതാണ്. കാ ലാ വ ധി കഴിഞ്ഞാ 
തപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


156 


